Reg . No. KLTV (N ) /12 


Government of Kerala 

983 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


16th February 1983 
Vol. XXVIII] Trivandrum , Wednesday, 

[ No. 152 
27th Magha 1904 (Saka ) 


താഴ 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടില 

6 -ാം വകുപ്പു പ്രകാരമുളള 

പരസ്യം 
നമ്പർ, എൽ, എ 1 , 30882 . 

1982ജൂലൈ 8 . 
താഴെ പറയുന്ന താലൂക്കിൽതാഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്നു ഗവൺ 
മെൻറു നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെപറയുന്ന വില്ലേജുകളിൽ സർവ്വ 
(പവർത്തനങ്ങൾ വേഗംതന്നെആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന വില്ലേ 
ജിലെ 

പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ 
ചെയ്യുന്നതാണെന്നു . 1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സം ബി 
ന്ധിച്ച " ആക്ററിലെ 6 (1 ) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . താഴെ പറയുന്ന ഭൂമികളുടെ ഉളളിലോ അഥവാ 

അവയോടു 
ചർസോ സ്ഥിതിചെയ്യുന്ന രജിസ്ററർ ചെയ്ത ഭൂമികളിൽ അവകാശമു 
ണ്ടെന്ന് തേർച്ച ചെയ്യുന്ന സർവ്വേയരുടെഅടുത്തു ഹാജരാകുന്നതിനും അതിരു 
കൾ കാണിച്ചുകൊടുക്കുന്നതിനും അതിനോടു ബന്ധപ്പെട്ട 

വിവരങ്ങൾ 
നൽകുന്നതിനും വേണ്ടി അതാത് സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്ന 
തിനുംവേണ്ടി . ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

(പസ്തുത ആക്ററിലെ 6 (2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം താഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

(പസ്തുത ആക്ററിലെ 6 ( 3)-ാം വകുപ്പു പ്രകാരം രജിസ്റ്റർ ചെയ 
എല്ലാ കൈവശക്കാരും 

( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനംചെയ്യേണ്ടആവശ്യ 
മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ കുററിക്കാടുകളോ അഥവാ സാരവത്തായ 
331534 /83II, 


2 


മററു തടസങ്ങളോ15 ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കം ചെയ്യു 
കയോ ചെയ്തു അതിരുകളോ മററു ചെ )വനുകളോ? വെടിപ്പാക്കണമെന്നും; 

( ബി ) കൊടി പിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയേ 
ഗിച്ച് അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണമെന്നും മററു 
പകാരത്തിൽ പ്രസ്തുത ആക° ടോ അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവേയ്ക്ക നൽകണ 
മെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുക. യാ 
ണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ 
ചെലവ് ആക്ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽനിന്നും വസൂലാ 
ക്കുന്നതുമാണ്. 

പട്ടിക 


1 


9 


ജില്ല -- കൊല്ലം 
താലൂക്ക്- കെട്ടാരക്കര 

വില്ലേജ് - പൂയപ്പളളി, വെളിയം 
കമനമ്പർ സർവ്വേനമ്പർ 

വിവരണം 
ബ്ലോക്ക് നമ്പർ IV (പൂയപ്പളളി) 
487 /Part 

പുരയിടം 
2 

489 /Part 

ബ്ലോക്ക് നമ്പർ • പൂയപ്പളളി) 
3 480 

പുരയിടം 
4 

481 
5 

485 
486 
487 

ബ്ലോക്ക് നമ്പർ VI ( വെളിയം) 
332 /Part 

പുരയിടം 
9 

337 Part 
10 

434(Part 
ll 

436 /Part 
12 

437/ Part 
13 

439/ Part 


1 


st 


3 


1 


25 


201 


കൊല്ലം-12. 


ജി , ചെല്ലമ്മ , 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ, എ .) 

കെ . ഐ . പി . നമ്പർ X. 


PRINTED AND PUBLISITED BY THIE 8. G. P. AT THIE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


Reg . No. KL TVN 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


16th February 1983 
Vol. XXVII] Trivandrum , Wednesday, 

27th Magha 1904 


[No. 153 


GOVERNMENT OF KERALA 

Labour ( E ) Department 


NOTIFICATION 


G. O. Rt. No. 145|83|LBR . Dated , Trivandrum , 15th February, 1983 . 

S. R. O. No. 186 /83.- In exercise of the powers conferred by 
sub -section ( 1 ) of section 10 of the Contract Labour (Regulation 
and Abolition ) Act, 1970 ( Central Act 37 of 1970 ) , the Government 
of Kerala , in consultation with the State Advisory Contract Labour 
Board constituted under sub - section ( 1 ) of section 4 of the said 
Act, and after having considered the conditions of work and benefits 
provided for the contract labour in the Indian Aluminium Company 
Limited , Alupuram , Alwaye , and other relevant factors , hereby 
prohibit, with effect on and from the expiry of three months from 
the date of publication of this notification in the Gazette, the 


33|535 |MC. 


2 


employment of contract labour in the following items of work in 
the Indian Aluminium Company Limited , Alupuram , Alwaye , 
namely : 


Sl. No. 

Items of work 
1 . Filling Flouride in paper packets and supplying to 25 KA 

and 50 KA pot rooms. 
2 . Bagging and stacking aluminium sawings, folding and 

bundling scrap , cutting coil scrap , cleaning floor in casting 
plant, skimming coolant tank of properzi and cleaning lonia 

saw coolant tank . 
3. Removing dross daily to the yard outside the casting plant 

building after picking out metal and collecting extrusion 
scrap pieces spilled out from scrap bins in transit from 
extrusion plant to casting plant and putting them back into 

bins. 
4. Supplying Chukku water to different locations in the plant. 
5 . Pounding, and winnowing rice in the canteen . 
6 . Miscellaneous wiring jobs inside the plant. 
7. Repair and maintenance of telephone lines . 
8 . Cleaning of AAC Room daily and compressor room , remelt 

and press pump houses . 
9 . Casual steel fabrication jobs inside the plant, welding jobs of 

50 KA where similar jobs in 25 KA are done by permanent 

workmen . 
10 . Miscellaneous pipe line work inside the plant 
11. Loading, unloading and charging of raw materials inside 

the plant. 
12 . Rolling pitch barrels and supplying to paste plant. 
13. Supply empty packing cases to extrusion plant. 
14. Riser cutting and 

to collector bars and bus bars in 
50 KA. 
15. Transporting materials within the plant ( internal lorry 

transportation system involving lorry personnel only ) . 
16 . Bundling empty gunny bags after sorting torn ones and 

straightening G. I. wire (used for tieing bags) and bundling 
them , 


3 


17. Rolling empty pitch barrels from paste plantside to south 

end of 25 KA pot room . 
18. Loading or unloading of packed extrusion cases, ingots , coils 
and billets. 

By order of the Governor , 
V. KRISHNAMURTHY, 

Secretary . 
Explanatory Note 
( This does not form part of the Notification but is intended to 
indicate its general purport) . 

Under section 10 ( 1 ) of the Contract Labour (Regulation and 
Abolition ) Act, 1970 , Government may, in consultation with the 
State Advisory Contract Labour Board , prohibit by notification in 
the Gazette, employment of contract labour in any process, operation 
or other work in any establishment. The problems of the contract 
labours employed in Indian Aluminium Company Limited , Alupuram 
were accordingly referred to the Advisory Board . The Advisory 
Board after considering all relevant factors advised the Govern 
ment that the employment of contract labour in certain items of 
work in the Indian Aluminium Company Limited may be prohibited . 
Government after considering all aspects of the problem have 
decided to accept the advice of the Board 

The notification is intended to achieve the above object. 


PRINTET ND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM , 1983. 


